© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Reg. No. KL/TV(N)/634/2021-2023 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ജനുവരി 26 
26th January 2021 


1196 മകരം 13 
13th Makaram 1196 


1942 മാഘം 6 
6th Magha 1942 


നമ്പര്‍ 


No. 








PART II 
Co-operative Department 


രജിസ്ട്രേഷന്‍ സര്‍ട്ടിഫിക്കറ്റ്‌ 


നമ്പര്‍ ഒ-5743/2020/ ആര്‍.ഡിസ്‌. 2020 നവംബര്‍ 18. 


1969-ലെ കേരള സഹകരണ സംഘം ആക്ട്‌ 
(1969-ലെ 21-ാം നമ്പര്‍ ആക്ട്‌) 7-ാം വകുപ്പനുസരിച്ച്‌ 
എന്നില്‍ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച്‌ 
സാക്ഷ്യപ്പെടുത്തുന്നതെന്തെന്നാല്‍ തൃശ്ശൂര്‍ ജില്ലയില്‍ തൃശ്ശൂര്‍ 
താലൂക്കില്‍ (തപാലാഫീസ്‌, തിരുവമ്പാടി) തൃശ്ശൂര്‍ 
ഡിസ്്രിക്ട്‌ ഡിസ്്രിബ്യൂട്ടേഴസ്‌ വെല്‍ഫെയര്‍ സഹകരണ 
സംഘം ക്ലിപ്തം ഇന്നേ ദിവസം പ്രസ്തുത ആക്ട്‌ 
അനുസരിച്ച്‌ ക്ലിപ്‌ത ബാധ്ൃയതയോടുകൂടിയ ഒരു സഹകരണ 
സംഘമായി രജിസ്റ്റര്‍ ചെയ്യപ്പെട്ടിരി ക്കുന്നു. രപസ്്‌തുത 
വകുപ്പനുസരിച്ച്‌ മേല്‍പ്പറഞ്ഞ സംഘത്തിന്റെ നിബന്ധനകളും 
രജിസ്റ്റര്‍ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


തരം തിരിച്ചുള്ള പട്ടിക 


1. സംഘത്തിന്റെ നമ്പരും പേരും൦-ആര്‍ 1551 തൃശ്ശൂര്‍ 
WITT (SBF ഡിസ്‌ ടി ബ്യൂട്ടേഴ്‌സ്‌ വെല്‍ഫെയര്‍ 


സഹകരണ സംഘം ക്ലിപ്തം. 
രജിസ്റ്റര്‍ ചെയ്ത തീയതി---8-11-2020. 
മേല്‍വിലാസം--പി. ഒ. തിരുവമ്പാടി, പാട്ടുരായ്ക്കല്‍ 


Gaz. No. 4/2021/DTP (Co-operative). 


205 


4. പ്രവര്‍ത്തന പരിധി--തൃശ്ശൂര്‍ ജില്ലയിലെ അതിരപ്പിള്ളി 


ഗ്രാമപഞ്ചായത്ത്‌ ഒഴികെയുള്ള പ്രദേശങ്ങള്‍. 
ബാധ്യത--ക്ലിപ്തം. 
ബ്ബ 


(പധാന ഉദ്ദേശ്ൃയം--അംഗങ്ങളുടെ ഉന്നമനത്തിനും 
സാമൂഹൃ പുരോഗതിക്കും. 


അംഗീകൃത ഓഹരി മൂലധനം 


“ogy OMS 100 X 40,000=% 40,00,000 


‘en? moms 1000 x 1400 = F&F 14,00,000 
6p TU 

“MUP OMY 10 X 10,000 =  1,00,000 

ആകെ = 55,00,000 


സംഘത്തിന്റെ തരം-ചട്ടം 15 (12) (1) സാമൂഹൃക്ഷേമം. 


പരമാവധി വാങ്ങാവുന്ന കടം-പിരിഞ്ഞുകിട്ടിയ 
ഓഹരി മൂലധനത്തിന്റെയും കരുതല്‍ ധനത്തിന്റെയും 
ആകെ തുകയുടെ 150 ഇരട്ടി. 


സഹകരണസംഘം ജോയിന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍?) 


(ഒപ്പ) 


ഓഫീസ്‌, തൃശ്ശൂര്‍. ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍). 


26th Jan. 2021] CO-OPERATIVE DEPARTMENT 8 





REGISTRATION CERTIFICATE 4, Liability—Limited. 


No. JRGWYD/2760/2020-0. 22nd October 2020. 5. Area of Operation—Mananthavady Municipality, 


I do hereby certify in exercise of the powers Thirunelly Grama Panchayath, Thavinhal Grama 
conferred upon me under Section 7 of the Kerala 


: നി Panchayath. 
Co-operative Societies Act, 1969 (Act 21 of 1969) that 
the following society, the particulars which is furnished in 6. Main Object—Credit activities. 
the Categorical Statement is registered by me today 
as a Co-operative Society under the said Act, on the basis 7. Type of Society—Other Primary Credit Societies- 
of limited liability and that the bye-laws of the (iv) Rural Co-operative Societies, as per Rule 
undermentioned society is also hereby registered under 15-1.(C). (iv). 


the said section. 


8. Authorised Share Capital— 1,50,00,000. 


Categorical Statement . . . . 
9. Maximum Borrowing Power—150 times of paid up 


1. Name and Number of the Society—Mananthavady Share Capital + Reserve Fund. 
Co-operative Rural Society W355. 
2. Date of Registration—22-10-2020. Office of the Joint Registrar of (Sd.) 
Co-operative Societies (General), Joint Registrar 
3. Address—Mananthavady P. O., Wayanad. Wayanad. (General). 


വയനാട്‌ ജില്ലാ സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) -ടെ നടപടിര്രമം 
(ഹാജര്‍ : എം. സജീര്‍, ജോയിന്റ്‌ രജിസ്ര്രാര്‍) 
നമ്പര്‍ .10൩൬൩൭9/2020-.. 2020 ഡിസംബര്‍ 1. 


വിഷയം :-- സമാപ്തീകരണം--തവിഞ്ഞാല്‍ പഞ്ചായത്ത്‌ ലേബര്‍ കോണ്ടാക്ട്‌ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 


ഡബ്ല്യു. -105--പ്രാഥമിക സമാപ്തീകരണ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നത്‌ സംബന്ധിച്ച്‌. 


സൂചന (1) മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?) -ടെ 14-7-2020-ലെ ൧൮: 82717 (25) നമ്പര്‍ കത്തും സഹകരണ നിയമം 


വകുപ്പ്‌ 66 റിപ്പോര്‍ട്ടും. 
(2) ഈ ആഫീസിന്റെ 10-8-2020-ലെ നോട്ടീസുകള്‍. 


മാനന്തവാടി താലൂക്കില്‍ തലപ്പുഴ ആസ്ഥാനമായി രൂപീകരിച്ചിരുന്ന ക്ലിപ്തം നമ്പര്‍ ഡബ്ല്യു. 105 തവിഞ്ഞാല്‍ പഞ്ചായത്ത്‌ 
ലേബര്‍ കോണ്ട്ര്രാക്ട്‌ സഹകരണ സംഘം നിരവധി വര്‍ഷങ്ങളായി പ്രവര്‍ത്തനരഹിതമായതിനെ തുടര്‍ന്ന്‌ സംഘത്തില്‍ 
കേരള സഹകരണ നിയമം വകുപ്പ്‌ 66 പ്രകാരമുള്ള ഒരു പരിശോധന നടത്തി റിപ്പോര്‍ട്ട ബോധിപ്പിക്കാന്‍ മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍?)-ടെ 25-9-2019-ലെ ൧.-827/17 (25) നമ്പര്‍ ഉത്തരവിനെ തുടര്‍ന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?) 
ആഫീസിലെ എ & ഇ ഇന്‍സ്പെക്ടര്‍ പരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ ബോധിപ്പിച്ച പ്രകാരം മേല്‍ സൂചന (1) ആയി ഈ 


ആഫീസിലേക്ക്‌ അയച്ച്‌ തന്നിട്ടുണ്ട്‌. 


ടി റിപ്പോര്‍ട്ടില്‍ സംഘത്തിന്‌ ആഫീസോ കെട്ടിടമോ ഒന്നും കണ്ടെത്താന്‍ സാധിച്ചിട്ടില്ല എന്നും നിലവില്‍ സംഘം പ്രവര്‍ത്തന 
രഹിതമാണ്‌ എന്നും സംഘം ഭരണ സമിതിയിലേക്ക്‌ ഒരു തെരഞ്ഞെടുപ്പ്‌ നടന്നതായി കാണുന്നില്ല എന്നും ഭരണസമിതിയോ, 
ആഫീസോ ജീവനക്കാരോ ഇല്ലാത്ത തീര്‍ത്തും പ്രവര്‍ത്തന രഹിതമായ സംഘത്തില്‍ നാളിതുവരെ ആഡിറ്റ്‌ നടത്തിയിട്ടില്ല. സംഘം 
നിര്‍ജ്ജീവമായ സാഹചര്യമാണ്‌ ഉള്ളതെന്നും സംഘം പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു സാധ്യതയും നിലവിലില്ല എന്നും, 
അപ്രകാരം പ്രവര്‍ത്തന രഹിതമായ സംഘം സഹകരണ നിയമം വകുപ്പ്‌ 71, 72 പ്രകാരം സമാപ്തീകരിക്കുന്നതാണ്‌ ഉചിതമായത്‌ 
എന്നും റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. പരിശോധന റിപ്പോര്‍ട്ടിന്റെ അടിസ്ഥാനത്തില്‍ സംഘം പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു 


സാധ്ൃതയുമില്ലാത്തതിനാല്‍ സമാപ്തീകരണ നടപടികള്‍ സ്വീകരിക്കാവുന്നതാണെന്ന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?) 


206 


26th Jan. 2021] CO-OPERATIVE DEPARTMENT 9 





മേല്‍ സൂചന (1) പ്രകാരം ശുപാര്‍ശ ചെയ്തിട്ടുണ്ട്‌. സംഘം സമാപ്തീകരിക്കാതിരിക്കാന്‍ എന്തെങ്കിലും കാരണമുണ്ടെങ്കില്‍ ആയത്‌ 
നിശ്ചിത കാലാവധിക്കുള്ളില്‍ ബോധിപ്പിക്കണമെന്ന്‌ നിര്‍ദേശിച്ച്‌ കൊണ്ട്‌ ധനസഹായ ബാങ്കിനും സര്‍ക്കിള്‍ സഹകരണ യൂണിയനും 
നോട്ടീസ്‌ നല്‍കിയിരുന്നു. ആയതിന്‌ യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല. മേല്‍ സാഹചര്യത്തില്‍ താഴെ പറയുന്ന ഉത്തരവ്‌ 


പുറപ്പെടുവിക്കുന്നു. 
ഉത്തരവ്‌ 


ക്ലിപ്തം നമ്പര്‍ ഡബ്ല്യു. 105 തവിഞ്ഞാല്‍ പഞ്ചായത്ത്‌ ലേബര്‍ കോണ്‍ട്രാക്ട്‌ സഹകരണ സംഘം 1969-ലെ സഹകരണ നിയമം 
വകുപ്പ്‌ 71 (൯) പ്രകാരം സമാപ്തീകരണ നടപടികള്‍ സ്വീകരിക്കുന്നതിന്‌ മാനന്ത്പാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) ആഫീസിലെ 
എ & ഇ ഇന്‍സ്പെക്ടറെ സംഘം ലിക്ചിഡേറ്ററായി നിയമിച്ചുകൊണ്ട്‌ ഇതിനാല്‍ ഉത്തരാവാകുന്നു. ലിക്ചിഡേറ്റര്‍ ചുമതല ഏല്‍ക്കുന്ന 
ദിവസത്തെ കടധന പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാര്‍ഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത 
മുതലുകളുടെയും റിക്കാര്‍ഡുകളുടെയും പട്ടിക തയ്യാറാക്കേണ്ടതാണ്‌. ആയതിന്റെ ഒരു പകര്‍പ്പ്‌ കടധന പട്ടിക സഹിതം ഈ 
ആഫീസില്‍ സമര്‍പ്പിക്കേണ്ടതുമാണ്‌. ലിക്വിഡേറ്റര്‍ ഈ ഉത്തരവ്‌ തീയതി മുതല്‍ 6 മാസത്തിനകം സമാപ്തീകരണ നടപടികള്‍ 


പൂര്‍ത്തീകരിച്ച്‌ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 


സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്ര്രാര്‍ 
(ജനറല്‍) ആഫീസ്‌, (പ്പ്‌) 


വയനാട്‌. ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍). 


കാസറഗോഡ്‌ സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്രാര്‍ (ജനറല്‍) പുറപ്പെടുവിക്കുന്ന ഉത്തരവ്‌ 
നമ്പര്‍ ഒ,6656/2020. 2020 ഡിസംബര്‍ 22. 


വിഷയം :--സമാപ്തീകരണം൦--മലബാര്‍ കോ-ഓപ്പറേറ്റീവ്‌ സൊസൈറ്റി ഫോര്‍ ഡിജിറ്റല്‍ അഡ്വാന്‍സ്മെന്റ്‌ ക്ലിപ്തം നമ്പര്‍ 





എസ്‌. 472--രജിസ്ദ്രേഷന്‍ കേരള സഹകരണനിയമം വകുപ്പ്‌ (74) പ്രകാരം റദ്‌ ചെയ്ത്‌ ഉത്തരവാകുന്നത്‌-- 


സംബന്ധിച്ച്‌. 


സൂചന :- (1) കാസറഗോഡ്‌ ജില്ല സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്രടാറുടെ 3-1-2018-ലെ ഒ/3015/2017 നമ്പര്‍ 


ഉത്തരവ്‌. 


(2) ജോയിന്റ്‌ രജിസ്ര്ടാര്‍ (ജനറല്‍) കാസറഗോഡിന്റെ 24-8-2020-ാം൦ തീയതിയിലെ ഒ/656 /2020-ാം നമ്പര്‍ 


ഉത്തരവ്‌. 


(൫) ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) കാസറഗോഡിന്റെ 6-11-2020-ാം തീയതിയിലെ ഒ/656/2020-ാം നമ്പര്‍ 


ഉത്തരവ്‌. 
(4) സംഘം ലിക്വിഡേറ്ററുടെ 17-11-2020-ാം തീയതിയിലെ ഗാം നമ്പര്‍ തീരുമാനം. 
(5) സംഘം ലിക്ചിഡേറ്ററുടെ 17-11-2020-ാം൦ തീയതിയിലെ 128/2018/ടി നമ്പര്‍ ഉത്തരവ്‌. 


(6) അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) ഹോസ്ദുര്‍ഗ്ഗിന്റെ 27-11-2020-ലെ 128/2018/ടി നമ്പര്‍ കത്ത്‌. 


ക്ലിപ്തം നമ്പര്‍ എസ്‌. 472 മലബാര്‍ കോ-ഓപ്പറേറ്റീവ്‌ സൊസൈറ്റി ഫോര്‍ ഡിജിറ്റല്‍ അഡ്വാന്‍സ്മെന്റ്‌ സംഘത്തിന്റെ 
പ്രവര്‍ത്തനം സമാപ്തീകരിക്കുന്നതിനായി തൃക്കരിപ്പൂര്‍ യൂണിറ്റ്‌ ഇന്‍സ്പെക്ടറെ ലിക്ചിഡേറ്ററായി നിയമിച്ച്‌ സൂചന (1) പ്രകാരം 
ഉത്തരവായിരുന്നു. ലിക്ചിഡേറ്റര്‍ 31-1-2018-ാം തീയതിയില്‍ ചാര്‍ജ്ജ്‌ എടുത്തു. സംഘത്തിന്റെ ഓഡിറ്റ്‌ 2016-17 വര്‍ഷം വരെ പൂര്‍ത്തി 


യായിരുന്നു. ആയതുപ്രകാരമുള്ള ആസ്തി ബാധ്യതകള്‍ താഴെ കൊടുക്കുന്നു. 


207 


26th Jan. 2021] CO-OPERATIVE DEPARTMENT 10 





ബാദ്ധ്യതകള്‍ തുക ആസ്തി തുക 
z z 

ഓഹരി (വ്യക്തികള്‍) 54,000 കൈവശം 560 

ഓഹരി (സര്‍ക്കാര്‍) 10,000 

തേയ്മാന ഫണ്ട്‌ 8733.05 ബാങ്കില്‍ 653 

ഫര്‍ണിച്ചറുകള്‍ക്കുള്ള 12,150 മറ്റ്‌ സ്ഥാപനങ്ങളിലെ 11,471 

കരുതല്‍ ഓഹരി 

സില്‍ബന്തി ചെലവ്‌ 12,300 അകസാമാനം 31,950.50 

തന്‍ചെലവ്‌ അറ്റനഷ്ടം 64,841.55 

സംഘത്തില്‍ നിന്ന്‌ 12,293 

കൊടുക്കേണ്ടത്‌ 


ആകെ 109476.05 ആകെ 109476.05 


മേല്‍ കടധന പട്ടികയിലെ ബാധൃതയില്‍ സര്‍ക്കാര്‍ ഓഹരി F 10,000 (SaUM]WIG അടച്ചു തീര്‍ത്തശേഷം ബാധ്യതകള്‍ 
ഒന്നും കൊടുത്തു തീര്‍ക്കാന്‍ സാധ്യമല്ലെന്ന്‌ കണ്ടെത്തിയതിനാല്‍ അത്‌ കണ്ടുകെട്ടുന്നതിനും ആസ്തികളില്‍ ബാങ്ക്‌: നിക്ഷേപം 
ഒഴികെയുള്ള ആസ്തികള്‍ ഈടാക്കാനാവില്ലെന്നതിനാല്‍ എഴുതിതള്ളുന്നതിനും ബഹുമാനപ്പെട്ട ജോയിന്റ്‌ രജ്സ്ക്രാര്‍ സൂചന (2) 
പകാരം ഉത്തരവായിട്ടുണ്ട്‌. മേല്‍ ഉത്തരവിനു ശേഷം കാസറഗോഡ്‌ ജില്ലാ ബാങ്കില്‍ നിന്ന്‌ ഓഹരിയിനത്തില്‍ 
കിട്ടാനുണ്ടായിരുന്ന ₹ 13,710 ആസ്തിയിലേക്ക്‌ വരവ്‌ ലഭിച്ചു. കൂടാതെ സംഘത്തിന്റെ ആസ്തിയില്‍ ൭” 31,950.50 അകസാമാനം 
ഇനത്തില്‍ ഉണ്ടായിരുന്നത്‌ മുഴുവനായും എഴുതിത്തള്ളിയിരുന്നുവെങ്കിലൂം ഫര്‍ണിച്ചര്‍ ലേലം ചെയ്ത വകയില്‍ F 18450.50-൦ ബാങ്ക്‌, 
അക്കൌണ്ടിലെ ബാക്കി നില്‍പ്പിന്‌ % 1,296 പലിശയും ലഭിക്കുകയുണ്ടായി. അതു പ്രകാരം ലഭ്യമായ തുകയുടെ 15% തുക 
ലിക്വിഡേഷന്‍ ചാര്‍ജായി ഗവണ്‍മെന്റ്‌ ട്രഷറിയില്‍ ഒടുക്കുകയും സംഘത്തിന്റെ അഡ്മിഷന്‍ രജിസ്റ്റര്‍ ലഭ്ൃമല്ലാത്തിനാല്‍ അവസാന 
പൊതുയോഗം ഹോസ്‌ദുര്‍ഗ്ഗ്‌ അസിസ്റ്റന്റ്‌ രജിസ്ര്ഭാര്‍ (ജനറല്‍) ഓഫീസില്‍ 28-10-2020-ന്‌ വിളിച്ചു ചേര്‍ക്കുകയും വിവരം രണ്ട്‌ 
പ്രതങ്ങളില്‍ പരസ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാല്‍ യോഗത്തില്‍ ആരും തന്നെ പങ്കെടുത്തില്ല. ആയതിനാല്‍ മിച്ചമുള്ള തുക 
പൂര്‍ണ്ണമായി ഹൊസ്ദൂര്‍ഗ്ഗ്‌ സഹകരണ സംഘം അസിസ്റ്റന്റ്‌ രജിസ്ര്ടരാറുടെ കോമണ്‍ ലിക്വിഡേഷന്‍ ഫണ്ടില്‍ നിക്ഷേപിച്ചു 
നിലവിലുള്ള ലിക്ചിഡേറ്റര്‍ കൈപ്പറ്റിയ ഫയല്‍പ്രകാരവും തുടര്‍ന്ന്‌ നടത്തിയ ഇടപാടുകള്‍ പ്രകാരവും ഉള്ള വരവ്‌ ചെലവ്‌ 
കണക്കുകളും കടധന പട്ടികയും ചുവടെ ചേര്‍ക്കുന്നു. 


വരവ്‌-ചെലവ്‌ കണക്ക്‌ 








വരവ്‌ തുക ചെലവ്‌ തുക 
zg zg 

നീക്കിയിരിപ്പ്‌ തുക 560 നീക്കിയിരിപ്പ്‌ തുക 

ലിക്ചിഡേറ്ററുടെ പേരില്‍ 

ബാങ്കില്‍ നിക്ഷേപിച്ചത്‌ 560 
ഫര്‍ണിച്ചര്‍ ലേലം ചെയ്ത ലേലതുക ബാങ്കില്‍ 
വകയില്‍ 18450.50 നിക്ഷേപിച്ചത്‌ 18450.50 
ജില്ലാ ബാജ: ചീമേനി ജില്ലാ ബാജ: ചീമേനി 
ബ്രാഞ്ചില്‍ ഉണ്ടായ തുക 653 ബ്രാഞ്ചില്‍ സംഘത്തിന്റെ 


പേരിലുള്ള എസ്‌. ബി. 

അക്കൌണ്ടിന്റെ ഡോര്‍മെന്റ്‌ 

ചാര്‍ജ്ജ്‌ 221 
ജില്ലാ snow ചീമേനി 

ബ്രാഞ്ചില്‍ സംഘത്തിന്റെ 

പേരില്‍ എസ്‌. ബി. അക്കൌണ്ടില്‍ 
ഉണ്ടായ തുക ലിക്ചിഡേറ്ററുടെ 
അക്കൌണ്ടിലേക്ക്‌ മാറ്റി ലഭിച്ചത്‌ 


ബാങ്കില്‍ നിക്ഷേപിച്ചത്‌ 516 
ബാങ്കില്‍ നിന്നും പിന്‍വലിച്ചത്‌ സര്‍ക്കാര്‍ ഓഹരി ദര്രഷറിയില്‍ 
10,000 ഒടുക്കിയത്‌ 10,000 
2,250 17,420 
5,170 


ജില്ലാ ബാജ്‌; കാസറഗോഡില്‍ 
നിന്നും അനാമത്ത്‌ അക്കാണ്ടില്‍ 
നിന്നും ലഭിച്ചത്‌ 120 


208 


26th Jan. 2021] 


CO-OPERATIVE DEPARTMENT 


11 





ജില്ലാ ബാങ്ക കാസറഗോഡില്‍ 
നിന്നും ഓഹരി ഇനത്തില്‍ 


ജില്ലാ ബാങ്ക ഓഹരി, ഡിവിഡന്റ്‌ 
അനാമത്ത്‌ തുക എന്നിവ ബാങ്കില്‍ 





ലഭിച്ചത്‌ 11,471 എന്നിവ ബാങ്കില്‍ നിക്ഷേപിച്ചത്‌ 13,710 
ജില്ലാ ബാങ്കിലെ ഓഹരിക്ക്‌ പ്രത പരസ്യം നല്‍കിയതിന്‌ ചെലവ്‌ 2,250 
ഡിവിഡന്റ്‌ ലഭിച്ചത്‌ 2,119 
ലിക്വിഡേഷന്‍ ചാര്‍ജ്‌ ദ്രഷറിയില്‍ 
അടച്ചത്‌ 5,170 
aleflvo-ai@al 1212+84 1296 പലിശ-വരവ്‌ ബാങ്കില്‍ നിക്ഷേപിച്ചത്‌ 1,212 
ബാങ്ക അക്കാണ്ട്‌ അവസാനി അക്കൌണ്ട്‌ അവസാനിപ്പിച്ചതു 
പ്പിച്ചതു പ്രകാരം ലഭിച്ച തുക 17,065.50 പ്രകാരം ലഭിച്ച തുക കോമണ്‍ 
ലിക്വിഡേഷന്‍ ഫണ്ടില്‍ അടച്ചത്‌ 17,065.50 
ആകെ 655 ആകെ 69,155 
കടധന പട്ടിക 30-10-2020 
ബാധ്യതകള്‍ തുക ആസ്തികള്‍ തുക 
zg zg 
ഓഹരി (വ്യക്തികള്‍) ഇല്ല മറ്റു സ്ഥാപനങ്ങളിലെ ഇല്ല 
ഓഹരി 
ഓഹരി (സര്‍ക്കാര്‍) ഇല്ല അകസാമാനം ഇല്ല 
തേയ്മാന ഫണ്ട്‌ ഇല്ല അറ്റനഷ്ടം ഇലു 
ഫര്‍ണിച്ചറുകള്‍ക്കുള്ള കരുതല്‍ ഇല്ല 
സില്‍ബന്തി ചെലവ്‌ ഇല്ല 
തന്‍ചെലവ്‌ 
സംഘത്തില്‍ നിന്ന്‌ കൊടുക്കേണ്ടത്‌ ഇല്ല 
ആകെ ഇല്ല ആകെ ഇല്ല 





ചാര്‍ജ്ജെജടുത്ത തീയതിയിലെ കടധന പട്ടിക (പകാരമുള്ള മുഴുവന്‍ ആസ്തികളും ബാധ്യതകളും ചട്ടര്പകാരം ക്രമപ്പെടുത്തി 
യതിനുശേഷം സംഘത്തിന്റെ പ്രവര്‍ത്തനം കേരള സഹകരണ സംഘം നിയമം വകുപ്പ്‌ 73 അനുസരിച്ച്‌ സമാപ്തീകരിച്ചുകൊണ്ട്‌ 
സൂചന (5) പ്രകാരം സംഘത്തിന്റെ ലിക്ചിഡേറ്റര്‍ ഉത്തരവ്‌ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്‌. ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങളും 
ഉത്തരവും അംഗീകരിച്ചു കൊണ്ട്‌ 1969-ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ്‌ 74 അനുസരിച്ച്‌ സംഘത്തിന്റെ 
രജിസ്ട്രേഷന്‍ റദ ചെയ്ത്‌ ഉത്തരവ്‌ ഉണ്ടാകണമെന്ന്‌ സൂചന (6) പ്രകാരം ഹോസ്ദുര്‍ഗ്ഗ്‌ അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) ശുപാര്‍ശ 


ചെയ്തിരിക്കുന്നു. 
ഈ സാഹചരുൃത്തില്‍ താഴെപ്പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 
ഉത്തരവ്‌ 


മലബാര്‍ കോ-ഓപ്പറേറ്റീവ്‌ സൊസൈറ്റി ഫോര്‍ ഡിജിറ്റല്‍ അഡ്വാന്‍സ്മെന്റ്‌ ക്ലിപ്തം നമ്പര്‍ എസ്‌. 472-ന്റെ രജിസ്ട്രേഷന്‍ 


1969-ലെ കേരള സഹകരണ നിയമം 274-ാം൦ വകുപ്പ്‌ പ്രകാരം റദ്ദ്‌ ചെയ്തുകൊണ്ട്‌ ഇതിനാല്‍ ഉത്തരാവാകുന്നു. 


ലിക്വിഡേഷന്‍ സംബന്ധിച്ച എല്ലാ റിക്കാര്‍ഡുകളും ലിക്ചിഡേറ്റര്‍ മൂന്ന്‌ വര്‍ഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ 


ഓഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്‌. 


സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ഒപ്പ്‌) 
(ജനറല്‍)-ന്റെ കാര്യാലയം, സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍). 


കാസറഗോഡ്‌. (ഇന്‍-ചാര്‍ജ്‌) 


Gaz. No. 4/2021/DTP (Co-operative). 


209 


